Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


GOVERN 


: 


3 


താ സാ 


S 


NMENT 


TO K2 


പ 


: 


J 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 30th November 2010 

| 2010 നവംബർ 30 
9th Agrahayana 1932 
- 1932 അഗ്രഹായനം 9 


വാല്യം 55 


നമ്പർ 


കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡ് 


വിജ്ഞാപനം 


No. DB2TD / KSGD /LMSD - MLTY/ 2010 - 11/ 1295. 


9th 
November 2010 . 


- 110 കെ . വി . മഞ്ചേശ്വരം സബ്സ്റ്റേഷനിലേക്ക് പുതിയ ഡബിൾ 
സർക്യൂട്ട് ലൈൻ വലിക്കുന്നതിന്റെ സർവെ , നിർമ്മാണം തുടങ്ങിയ 
പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡിലെ 
ഉദ്യോഗസ്ഥരും ബോർഡ് ചുമതലപ്പെടുത്തുന്ന മറ്റ് വ്യക്തികളും കാസറ 
- 

ഡ 
താലൂ ക്കിലെ ബഡാ ജെ , കട ബാർ, കളിയൂർ എന്നീ 
വില്ലേ ജു ക ളിൽ പ്പെടുന്ന സ്വകാര്യ ഭൂമി ഉൾപ്പെടുന്ന 
വസ്തുക്കളിൽ കൂടി അവരുടെ നിയമാനുസൃത കൃത്യനിർവ്വഹണത്തി 
നായി (പവേ ശി ക്കു ന്ന താ ണെ ന്നുള്ള വിവരം ഇന്ത്യ ൻ 
ഇല ക് ടി സിറ്റി ആക്ട് 2003 - ലെ 164 , 185 (2 ) ( a ), ഇന്ത്യൻ 
ടെലിഗ്രാഫ് ആക്ട് 1885- ലെ XIII വകുപ്പുകൾ അനുസരിച്ച് എല്ലാവ 
രെയും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


ട്രാൻസ്മിഷൻ ഡിവിഷൻ, 
മെലാട്ടി, കാസറഗോഡ്. 


- ( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


